ശ്രീനാരായണഗുരു 


ആത്മോപദേശശതകം 
ശ്രീനാരായണഗുരു 


| 

അറിവിലുമേറിയറിഞ്ഞീടുന്നവന്‍ തന്നു- 
രുവിലുമൊത്തു പുറത്തുമുജജ്വലിക്കും 
കരുവിനു കണ്ണകളഞ്ചുമുള്ളടക്കി 
ത്തെരുതെരെ വീണുവണങ്ങിയോതിടേണം. 


ളം 

കരണവുമിന്ദ്രിയവും കളേബരം തൊ- 
ട്ടറിയുമനേകജഗത്തുമോര്‍ക്കിലെല്ലാം 
പരവെളിതന്നിലുയര്‍ന്ന ഭാനുമാന്‍ തന്‍ 
തിരുവുരുവാണു തിരഞ്ഞു തേറിടേണം. 


3 

വെളിയിലിരുന്നു വിവര്‍ത്തമിങ്ങു കാണും 
വെളിമുതലായ വിഭൂതിയഞ്ചുമോര്‍ത്താല്‍ 
ജലനിധിതന്നിലുയര്‍ന്നിടും തരംഗാ- 
വലിയതുപോലെയഭേദമായ്‌ വരേണം. 


ആത്മോപദേശശതകം 


4. 

അറിവുമറിഞ്ഞിടുമര്‍ത്ഥവും പുമാന്‍ ത- 
ന്നറിവുമൊരാദിമഹസ്സ മാത്രമാകും; 
വിരളത വിട്ടു വിളങ്ങമമ്മഹത്താ- 
മറിവിലമര്‍ന്നതു മാത്രമായിടേണം. 


ക 

ഉലകരുണര്‍ന്നുറങ്ങിയുണര്‍ന്നു ചിന്ത ചെയ്യും 
പലതുമിതൊക്കെയുമുറ്റു പാര്‍ത്തുനില്‍ക്കും 
വിലമതിയാത വിളക്കുദിക്കയും പിന്‍ 
പൊലികയുമില്ലിതു കണ്ടു പോയിടേണം. 


6 

ഉണരണമിന്നിയുറങ്ങണം ഭജിച്ചീ- 
ടണമശനം പുണരേണമെന്നിവണ്ണം 
അണയുമനേകവികല്‍പ്പമാകയാലാ- 
രുണരുവതുള്ളൊരു നിര്‍വ്വികാരരൂപം? 


ഉണരരുതിന്നിയുറങ്ങിടാതിരുന്നീ- 
ടണമറിവായിതിനിന്നയോഗ്യനെന്നാല്‍ 
പ്രണവമുണര്‍ന്നു പിറപ്പൊഴിഞ്ഞു വാഴും 
മുനിജനസേവയില്‍ മൂര്‍ത്തി നിര്‍ത്തിടേണം. 


ആത്മോപദേശശതകം 


8 

ഒളിമുതലാം പഴമഞ്ചുമുണ്ടു നാറും 
നളികയിലേറി നയേന മാറിയാടും 
കിളികളെയഞ്ചുമരിഞ്ഞു കീഴ്മറിക്കും 
വെളിവുരുവേന്തിയകം വിളങ്ങീടേണം. 


9 

ഇരുപുറവും വരുമാറവസ്ഥയെപ്പു- 

ത്തൊരു കൊടിവന്നു പടര്‍ന്നുയര്‍ന്നു മേവും 
തരുവിനടിക്കു തപസ്സുചെയ്തു വാഴും 

നരനു വരാ നരകം നിനച്ചിടേണം. 


[1] 


" ഇരുളിലിരുപ്പവനാര്‌? ചൊൽക നീ" യെ- 
ന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം 


അറിവതിനായവനോടു “നീയുമാരെ” - 
ന്നരുളുമിതിന്‍ പ്രതിവാക്യമേകമാകും. 


1] 


'അഹമഹ്‌മെന്നരുളുന്നതൊക്കെയാരാ- 
യുകിലകമേ പലതല്ലതേകമാകും; 
അകലുമഹന്തയനേകമാകയാലീ 
തുകയിലഹമ്പൊരുളും തുടര്‍ന്നിടുന്നു. 


3 


ആത്മോപദേശശതകം 


12 

തൊലിയുമെലുമ്പുമലം ദുരന്തമന്തഃ- 
കലകളുമേന്തുമഹന്തയൊന്നു കാണ്‍ക! 
പൊലിയുമിതന്യ പൊലിഞ്ഞുപൂര്‍ണ്ണമാകും 
വലിയൊരഹന്ത വരാ വരം തരേണം. 


13 

ത്രിഗണമയം തിരുനീറണിഞ്ഞൊരീശ- 
ന്നകമലരിട്ടു വണങ്ങിയക്ഷമാറി 
സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിന്‍ 
മഹിമയുമറ്റു മഹസ്സിലാണിടേണം. 


14 

ത്രിഭവനസീമ കടന്നു തിങ്ങിവിങ്ങും 

ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം 
കപടയതിയ്ക്കു കരസ്ഥമാകുവിലെ- 

ന്നും ഉപനിഷദുക്തിരഹസ്യമോര്‍ത്തിടേണം. 


15 

പരയുടെ പാലുനുകര്‍ന്ന ഭാഗ്യവാന്മാര്‍- 
ക്കൊരുപതിനായിരമാണ്ടൊരല്പനേരം; 
അറിവപരപ്രകൃതിക്കധീനമായാ- 
ലരനൊടിയായിരമാണ്ടുപോലെ തോന്നും. 


ആത്മോപദേശശതകം 


10 
അധികവിശാലമരുപ്രദേശമൊന്നായ്‌- 
നദിപചെരുകുന്നതുപോലെ വന്നു നാദം 
ശ്രുതികളില്‍ വീണുതുറക്കുമക്ഷിയെന്നും 
യതമിയലും യതിവര്യനായിടേണം. 


17 

അഴലെഴുമഞ്ചിതളാര്‍ന്നു രണ്ടു തട്ടായ്‌- 
ച്ചുഴലുമനാദിവിളക്കു തൂക്കിയാത്മാ 
നിഴലുരുവായെരിയുന്നു നെയുതോ മുന്‍- 
പഴകിയ വാസന, വര്‍ത്തി വൃത്തിയത്രേ 


18 

അഹമിരുളല്ലിരുളാകിലന്ധരായ്‌ നാ- 
മഹമഹമെന്നറിയാതിരുന്നിടേണം; 
അറിവതിനാലഹമന്ധകാരമല്ലെ- 
ന്നറിവതിനിങ്ങനെയാര്‍ക്കുമോതിടേണം. 


19 

അടിമുടിയറ്റമതുണ്ടിതുണ്ടതുണ്ടെ- 
ന്നടിയിടുമാദിമസത്തയുള്ളതെല്ലാം; 
ജഡമിതു സര്‍വ്വമനിത്യമാം; ജലത്തിന്‍- 
വടിവിനെ വിട്ടു തരംങ്ഗമന്യമാമോ? 


ആത്മോപദേശശതകം 


20 

ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെ- 
ന്നുലകരുരപ്പതു സര്‍വ്വമുഹഹീനം; 
ജളനു വിലേശയമെന്നു തോന്നിയാലും 
നലമിയലും മലര്‍മാല നാഗമാമോ? 


21 

പ്രിയമൊരു ജാതിയിതെന്‍ പ്രിയം, ത്വദീയ- 
പ്രിയമപര പ്രിയമെന്നനേകമായി 
പ്രിയവിഷയം പ്രതി വന്നിടും ഭൂമം; തന്‍- 
പ്രിയമപരപ്രിയമെന്നറിഞ്ഞിടേണം. 


ക 

പ്രിയമപരന്റെയതെന്‍പ്രിയം; സ്വകീയ- 
പ്രിയമപരപ്രിയമിപ്രകാരമാകും 
നയമതിനാലെ നരന്നു നന്മ നല്‍കും 
ക്രിയയപരപ്രിയഹേതുവായ്‌ വരേണം. 


4 

അപരനുവേണ്ടിയഹര്‍ന്നിശം പ്രയത്നം 
കൃുപണത വിട്ടുകപാലു ചെയ്തിടുന്നു; 
കുപണനധോമുഖനായ്ക്കിടന്നു ചെയ്യു 
ന്നപജയകര്‍മ്മമവന്നു വേണ്ടി മാത്രം. 


ആത്മോപദേശശതകം 


24 
അവനിവനെന്നറിയുന്നതൊക്കെയോര്‍ത്താ- 
ലവനിയിലാദിമമായൊരാത്മരൂപം 
അവനവനാത്മസുഖത്തിനാചരിക്കു- 
ന്നവയപരന്നു സുഖത്തിനായ്‌ വരേണം. 


25 

ഒരുവനു നല്ലതുമന്യനല്ലലും ചേര്‍- 
പ്പൊരുതൊഴിലാത്മവിരോധിയോര്‍ത്തിടേണം. 
പരനു പരം പരിതാപമേകിടുന്നോ- 
രെരിനരകാബ്ബിയില്‍ വീണെരിഞ്ഞിടുന്നു. 


20 

അവയവമൊക്കെയമര്‍ത്തിയാണിയായ്‌ നി- 
ന്നവയവിയാവിയെയാവരിച്ചിടുന്നു; 
അവനിവനെന്നതിനാലവന്‍ നിനയ്ക്കു 
ന്നവശതയാമവിവേകമൊന്നിനാലെ. 


ക 

ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ- 
വാണറിവതുതാനഥ നാമരൂപമായും 
കരണമൊടിന്ദ്രിയകര്‍ത്തുകര്‍മ്മമായും 
വരുവതു കാണ്‍ക! മഹേന്ദ്രജാലമെല്ലാം. 


ആത്മോപദേശശതകം 


28 

അടിമുടിയറ്റടിതൊട്ടു മൌലിയന്തം 
സ്പൂടമറിയുന്നതു തുര്യബോധമാകും; 
ജഡമറിവീലതു ചിന്ത ചെയ്യു ചൊല്ലു 
ന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. 


29 

മനമലര്‍ കൊയ്തു മഹേശപൂജ ചെയ്യും 
മനുജനുമറ്റൊരു വേല ചെയ്തിടേണ്ട; 
വനമലര്‍ കൊയ്മ്കുമതല്ലയായ്യില്‍ മായാ- 
മനുവുരുവിട്ടുമിരിക്കില്‍ മായമാറും. 


300 

ജഡമറിവീലറിവിന്നു ചിന്തയില്ലോ- 
തിടുകയുമില്ലറിവില്ലെന്നറിഞ്ഞു സര്‍വ്വം 
വിടൂുകിലവന്‍ വിശദാന്തരംഗനായ്‌ മേ- 
ലുടലിലമര്‍ന്നുഴലുന്നതില്ല നൂനം. 


31 
അനുഭവമാദിയിലൊന്നിരിക്കിലില്ലാ- 
തനുമിതിയില്ലിതു മുന്നമക്ഷിയാലേ 
അനുഭവിയാതതുകൊണ്ടു ധര്‍മ്മിയുണ്ടെ- 
ന്നനുമിതിയാലറിവീലറിഞ്ഞിടേണം 


ആത്മോപദേശശതകം 


2 

അറിവതു ധര്‍മ്മിയെയല്ല, ധര്‍മ്മമാമീ 
യരുളിയ ധര്‍മ്മിയദുശ്യമാകയാലേ 

ധര മുതലായവയൊന്നമില്ല താങ്ങു- 
ന്നൊരു വടിവാമറിവുള്ളതോര്‍ത്തിടേണം. 


33 

അറിവു നിജസ്ഥിതിയിങ്ങറിഞ്ഞിടാനായ്‌- 
ധര മുതലായ വിഭൂതിയായി താനേ 
മറിയുമവസ്ഥയിലേറി മാറിവട്ടം- 
തിരിയുമലാതസമം തിരിഞ്ഞിടുന്നു. 


34 

അരനൊടിയാദിയരാളിയാര്‍ന്നിടും തേ- 
രുരുളതിലേറിയുരുണ്ടിടുന്നു ലോകം; 
അറിവിലനാദിയതായ്‌ നടന്നിടും തന്‍- 
തിരുവിളയാടലിതെന്നറിഞ്ഞിടേണം. 


ഒരു പതിനായിരമാദിതേയരൊന്നായ്‌ 
വരുവതുപോലെ വരും വിവേകവ്ൃത്തി 
അറിവിനെ മൂടുമനിത്യമായയാമീ- 

യിരുളിനെയീര്‍ന്നെഴുമാദിസൂര്യനത്രേ. 


ആത്മോപദേശശതകം 


36 

അറിവിനു ശക്തിയനന്തമുണ്ടിതെല്ലാ- 
മറുതിയിടാം സമയന്യയെന്നിവണ്ണം 
ഇരുപിരിവായിതിലന്യസാമ്യമാര്‍ന്നു- 
ള്ളരുവിലമര്‍ന്നു തെളിഞ്ഞുണര്‍ന്നിടേണം. 


37 

വിഷമതയാര്‍ന്നെഴുമന്യ വെന്നുകൊള്‍വാന്‍ 
വിഷമമഖണ്ഡവിവേകശക്തിയെന്ന്യേ; 
വിഷമയെ വെന്നതിനാല്‍ വിവേകമാകും 
വിഷയവിരോധിനിയോടണഞ്ഞിടേണം. 


38 
പലവിധമായറിയുന്നതന്യയൊന്നായ്‌ 
വിലസുവതാം സമയെന്നു മേലിലോതും 
നിലയെയറിഞ്ഞു നിവര്‍ന്നു സാമ്യമേലും 
കലയിലലിഞ്ഞു കലര്‍ന്നിരുന്നിടേണം 


39 
അരുളിയ ശക്തികളെത്തുടര്‍ന്നു രണ്ടാം 
പിരിവിവയില്‍ സമതന്‍വിശേഷമേകം; 
വിരതി വരാ വിഷമാവിശേഷമൊന്നി- 
ത്തരമിവ രണ്ടു തരത്തിലായിടുന്നു. 

10 


ആത്മോപദേശശതകം 


40 

സമയിലുമന്യയിലും സദാപി വന്നി- 
ങ്ങമരുവതുണ്ടതതിന്‍ വിശേഷശക്തി 
അമിതയതാകിലുമാകെ രണ്ടിവറ്റിന്‍- 


ഭൂമകലയാലഖിലം പ്രമേയമാകും. 
4.1 


'ഇതു കുട്‌ മെന്നതിലാദ്യമാ “മിതെ'ന്നു- 


ള്ളതു വിഷമാ 'കുട്‌ മോ വിശേഷമാകും; 
മതി മുതലായ മഹേന്ദ്രജാലമുണ്ടാ- 
വതിനിതുതാന്‍ കരുവെന്നു കണ്ടിടേണം. 


42 


'ഇദമറി' വെന്നതിലാദ്യമാ 'മിതെ'ന്നു- 
ളളതു സമം,തന്റെ വിശേഷമാണു ബോധം; 
മതി മുതലായവയൊക്കെ മാറി മേല്‍ സദ്‌ 
ഗതി വരുവാനിതിനെബ്ഭജിച്ചിടേണം. 


43 

പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം 
സുകൃതികള്‍ പോലുമഹോ! ചുഴന്നിടുന്നു! 
വികൃതി വിടുന്നതിനായി വേല ചെയ്വീ- 
ലകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. 


11. 


ആത്മോപദേശശതകം 


4൧. 

പലമതസാരവുമേകമെന്നു പാരാ- 
തുലകിലൊരാനയിലന്ധരെന്നപോലെ 
പലവിധ യുക്തി പറഞ്ഞു പാമരന്മാ- 
രലവതു കണ്ടലയാതമര്‍ന്നിടേണം. 


45 

ഒരു മതമന്യനു നിന്ദ്യമൊന്നിലോതും 
കരുവപരന്റെ കണക്കിനൂനമാകും; 
ധരയിലിതിന്റെ രഹസ്യമൊന്നുതാനെ- 
ന്നറിവളവും ഭൂമമെന്നറിഞ്ഞിടേണം. 


40 

പൊരുതു ജയിപ്പതസാദ്ധ്യമൊന്നിനോടൊ- 
ന്നൊരു മതവും പൊരുതലൊടുങ്ങുവീല 
പരമതവാദിയിതോര്‍ത്തിടാതെ പാഴേ 
പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. 


4.7 

ഒരു മതമാകുവതിന്നുരപ്പതെല്ലാ- 
വരുമിതു വാദികളാരുമോര്‍ക്കുവീല; 
പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാ- 
രറിയുമിതിന്റെ രഹസ്യമിങ്ങശേഷം. 


12 


ആത്മോപദേശശതകം 


48 

തനുവിലമര്‍ന്ന ശരീരി, തന്റെ സത്താ- 
തനുവിലതെന്റെതിതെന്റെതെന്നു സര്‍വ്വം 
തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു; സാക്ഷാ- 
ലനുഭവശാലികളാമിതോര്‍ക്കിലാരും. 


49 

അഖിലരുമാത്മസുഖത്തിനായ്‌ പ്രയത്നം 
സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു; 
ജഗതിയിലിമ്മതമേകമെന്നു ചിന്തി- 
ച്ചഘമണയാതകതാരമര്‍ത്തിടേണം. 


00 

നിലമൊടു നീരതുപോലെ കാറ്റും തീയും 
വെളിയുമഹംകൃതി വിദ്യയും മനസ്സും 
അലകളുമാഴിയുമെന്നുവേണ്ടയെല്ലാ- 
വുലകുമുയര്‍ന്നറിവായി മാറിടുന്നു 


പ്പ 
അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായ്‌- 
വരുമിതിനോടൊരിദന്ത വാമയായും 
വരുമിവ രണ്ടുലപങ്ങള്‍ പോലെ മായാ- 
മരമഖിലം മറയെപ്പടര്‍ന്നിടുന്നു. 


13 


ആത്മോപദേശശതകം 


ടം 

ധ്വനിമയമായ്ഗ്ുഗനം ജ്വലിക്കുമന്നാ- 
ളണയുമതിങ്കലശേഷദുശ്യജാലം; 
പുനരവിടെ ത്രിപുടിക്കു പൂര്‍ത്തി നല്ലം 
സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം! 


33 

ഇതിലെഴുമാദിമശക്തിയിങ്ങു കാണു- 
ന്നിതു സകലം പെറുമാദിബീജമാകും; 
മതിയതിലാക്കി മറന്നിടാതെ മായാ- 
മതിയറുവാന്‍ മനനം തുടര്‍ന്നിടേണം. 


3൧. 

ഉണരുമവസ്ഥയുറക്കിലില്ലറക്കം 
പുനരുണരുമ്പോഴൃതും സ്ഫുരിക്കുവീല; 
അനുദിനമിങ്ങനെ രണ്ടുമാദിമായാ- 
വനിതയില്‍നിന്നു പുറന്നു മാറിടുന്നു. 


32 

നെടിയ കിനാവിതു നിദ്രപോലെ നിത്യം 
കെടുമിതുപോലെ കിനാവുമിപ്രകാരം 
കെടുമതി കാണുകയില്ല,കേവലത്തില്‍ 
പ്പെടുവതിനാലനിശം ഭൂമിച്ചിടുന്നു. 


14. 


ആത്മോപദേശശതകം 


50 

കടലിലെഴും തിരപോലെ കായമോരോ- 
ന്നുടനുടനേറിയുയര്‍ന്നമര്‍ന്നിടുന്നു; 
മുടിവിതിനെങ്ങിതു ഹന്ത! മൂലസംവിത്- 
കടലിലജസ്രവുമുള്ള കര്‍മ്മമത്രേ! 


പ 
അലയറുമാഴിയിലുണ്ടനന്തമായാ- 
കലയിതു കല്യയനാദികാര്യമാകും 
സലിലരസാദി ശരീരമേന്തി നാനാ- 
വുലകുരുവായുരുവായി നിന്നിടുന്നു. 


58 

നവനവമിന്നലെയിന്നു നാളെ മറ്റേ 
ദ്ദിവസമിതിങ്ങനെ ചിന്ത ചെയ്യിടാതെ 
അവിരതമെണ്ണിയളന്നിടുന്നതെല്ലാം 
ഭൂമമൊരു ഭേദവുമില്ലറിഞ്ഞിടേണം. 


൭൭ 

അറിവിനെ വിട്ടഥ ഞാനുമില്ലയെന്നെ- 
പ്പിരിയുകിലില്ലറിവും, പ്രകാശമാത്രം; 
അറിവറിയുന്നവനെന്നു രണ്ടുമോര്‍ത്താ- 
ലൊരു പൊരുളാമതിലില്ല വാദമേതും. 


15 


ആത്മോപദേശശതകം 


60 

അറിവിനെയും മമതയ്ക്കധീനമാക്കി- 
പ്റയുമിതിന്‍ പരമാര്‍ത്ഥമോര്‍ത്തിടാതെ, 
പറകിലുമപ്പരതത്ത്വമെന്നപോലീ- 
യറിവറിയുന്നവനന്യമാകുവീല. 


61 

വെളിവിഷയം വിലസുന്നു വേറുവേറാ- 
യളവിടുമിന്ദ്രിയമാര്‍ന്ന തന്റെ ധര്‍മ്മം 
ജളതയതിങ്ങ ദിഗംബരാദി നാമാ- 
വലിയൊടുയര്‍ന്നറിവായി മാറിടുന്നു. 


62. 
പരവശനായ്പ്പരതത്ത്വമെന്റെതെന്നോര്‍- 
ക്കരുതരുതെന്നു കഥിപ്പതൊന്നിനാലേ 
വരുമറിവേതു വരാ കഥിപ്പതാലേ 
പരമപദം പരിചിന്ത ചെയ്യിടേണം. 


63 

അറിവിലിരുന്നപരത്വമാര്‍ന്നിടാതീ- 
യറിവിനെയിങ്ങറിയുന്നതെന്നിയേ താന്‍ 
പരവശനായറിവീല പണ്ഡിതന്‍ താന്‍- 
പരമരഹസ്യമിതാരു പാര്‍ത്തിടുന്നു! 


16 


ആത്മോപദേശശതകം 


64 

പ്രതിവിഷയം പ്രതിബന്ധമേറി മേവു- 
ന്നിതിനെ നിജസ്മതിയേ നിരാകരിക്കൂ; 
അതിവിശദസ്മതിയാലതീതവിദ്യാ- 
നിധി തെളിയുന്നിതിനില്ല നീതിഹാനി. 


0൭ 

ഒരു കുറി നാമറിയാത്തതൊന്നുമിങ്ങി- 
ലുരുമറവാലറിവീലുണര്‍ന്നിതെല്ലാം 
അറിവവരില്ലതിരറ്റതാകയാലീ- 
യരുമയെയാരറിയുന്നഹോ വിചിത്രം! 


60 

ഇര മുതലായവയെന്നുമിപ്രകാരം 
വരുമിനിയും;വരവറ്റുനില്പതേകം; 
അറിവതു നാമതു തന്നെ മറ്റുമെല്ലാ- 
വരുമതുതന്‍ വടിവാര്‍ന്നു നിന്നിടുന്നു. 


67 

ഗണനയില്‍നിന്നു കവിഞ്ഞതൊന്നു സാധാ- 
രണമിവ രണ്ടുമൊഴിഞ്ഞൊരന്യരൂപം 
നിനവിലുമില്ലതു നിദ്രയിങ്കലും മേ- 
ലിനനഗരത്തിലുമെങ്ങുമില്ല നൂനം. 


17 


ആത്മോപദേശശതകം 


68 

അരവവടാകൃതിപോലഹന്ത രണ്ടാ- 
യറിവിലുമംഗിയാലും കടക്കയാലേ, 

ഒരു കുറിയാര്യയിതിങ്ങനാര്യയാകു- 
ന്നൊരുകുറിയെന്നുണരേണമോഹശാലി. 


69 

ശ്രുതിമുതലാം തുരഗം തൊടുത്തൊരാത്മ- 
പ്രതിമയെഴും കരണപ്രവീണനാളും 
രതിരഥമേറിയഹന്ത രമ്യരൂപം 

പ്രതി പുറമേ പെരുമാറിടുന്നജസ്രം. 


70 

ഒരു രതിതന്നെയഹന്തയിന്ദ്രിയാന്തഃ 
കരണകളേബരമൊന്നിതൊക്കെയായി 
വിരിയുമിതിന്നു വിരാമമെങ്ങും, വേറാ- 
മറിവവനെന്നറിവോളമോര്‍ത്തിടേണം 
71 

സവനമൊഴിഞ്ഞു സമത്വമാര്‍ന്നു നില്ലീ- 
ലവനിയിലാരുമനാദി ലീലയത്രേ; 
അവിരളമാകുമിതാകവേയറിഞ്ഞാ- 
ലവനതിരറ്റ സുഖം ഭവിച്ചിടുന്നു. 


18 


ആത്മോപദേശശതകം 


, 

ക്രിയയൊരു കൂറിതവിദ്യ; കേവലം ചി- 
ന്മയി മറുകൂറിതു വിദ്യ; മായയാലേ 
നിയതമിതിങ്ങനെ നില്‍ക്കിലും പിരിഞ്ഞ- 
ദ്യയപരഭാവന തുര്യമേകിടുന്നു 


73 

ഒരു പൊരുളിങ്കലനേകമുണ്ടനേകം 
പൊരുളിലൊരര്‍ത്ഥവുമെന്ന ബുദ്ധിയാലേ 
അറിവിലടങ്ങുമഭേദമായിതെല്ലാ- 
വരുമറിവീലതിഗോപനീയമാകും. 


ഥ്‌ 

പൊടിയൊരു (ഭൂവിലസംഖ്യമപ്പൊടിക്കുള്‍- 
പ്പെടുമൊരു ഭൂവിതിനില്ല ഭിന്നഭാവം; 
ജഡമമരുന്നതുപോലെ ചിത്തിലും ചി- 
ത്തുടലിലുമിങ്ങിതിനാലിതോര്‍ക്കിലേകം 


ഗ്മ 

പ്രകൃതി ജലം തനു ഫേനമാഴിയാത്മാ- 
വഹമഹമെന്നലയുന്നതൂര്‍മ്മിജാലം 
അകമലരാര്‍ന്നറിവൊക്കെ മുത്തുതാന്‍ താന്‍ 
നുകരുവതാമമുതായതിങ്ങു നൂനം. 


19 


ആത്മോപദേശശതകം 


76 

മണലളവറ്റു ചൊരിഞ്ഞ വാപിയിന്മേ- 
ലണിയണിയായല വീശിടുന്ന വണ്ണം 
അനതപരമ്പര വീശിയന്തരാത്മാ- 
വിനെയകമേ ബഹുരൂപമാക്കിടുന്നു. 


പ 

പരമൊരു വിണ്ണ, പരന്ന ശക്തി കാറ്റാ 
മറിവനലന്‍, ജല, മക്ഷ, മിന്ദ്രിയാര്‍ത്ഥം 
ധരണി, യിതിങ്ങനെയഞ്ചു തത്വമായ്‌ നി- 
ന്നെരിയുമിതിന്റെ രഹസ്യമേകമാകും. 


7 

മരണവുമില്ല, പുറപ്പുമില്ല വാഴ്വും 
നരസുരരാദിയുമില്ല നാമരൂപം, 

മരുവിലമര്‍ന്ന മരീചിനീരുപോല്‍ നില്‍- 
പൊരു പൊരുളാം പൊരുളല്ലിതോര്‍ത്തിടേണം 


9 

ജനിസമയം സ്ഥിതിയില്ല ജന്മിയന്യ- 
ക്ഷണമതിലില്ലിതിരിപ്പതെപ്രകാരം? 
ഹനനവുമിങ്ങനെ തന്നെയാകയാലേ 
ജനനവുമില്ലിതു ചിത്പ്രഭാവമെല്ലാം 


20 


ആത്മോപദേശശതകം 


[ 

സ്ഥിതിഗതിപോലെ വിരോധിയായ സൃഷ്ടി- 
സ്ഥിതിലയമെങ്ങൊരു ദിക്കിലൊത്തു വാഴും? 
ഗതിയിവ മൂന്നിനുമെങ്ങുമില്ലിതോര്‍ത്താല്‌ 
ക്ഷിതി മുതലായവ ഗീരു മാത്രമാകും 


81 

പ്രകൃതി പിരിഞ്ഞൊരു കൂറു ഭോക്തൃരൂപം 
സകലവുമായ്‌ വെളിയേ സമുല്ലസിക്കും 
ഇഹപരമാമൊരു കൂറിദന്തയാലേ 
വികസിതമാമിതു ഭോഗ്യവിശ്വമാകും 


82 

അരണി കടഞ്ഞെഴുമഗ്നി പോലെയാരാ- 
യ്വവരിലിരുന്നതിരറ്റെഴും വിവേകം 
പരമചിദംബരമാര്‍ന്ന ഭാനുവായ്‌ നി- 
ന്നെരിയുമതിന്നിരയായിടുന്നു സര്‍വ്വം 


83 

ഉടയുമിരിക്കുമുദിക്കുമൊന്നു മാറി- 
ത്തുടരുമിതിങ്ങുടലിന്‍ സ്വഭാവമാകും 
മുടിയിലിരുന്നറിയുന്നു മൂന്നുമാത്മാ- 
വിടരറുമൊന്നിതു നിര്‍വ്വികാരമാകും 


21 


ആത്മോപദേശശതകം 


84 

അറിവതിനാലവനീവികാരമുണ്ടെ- 
ന്നരുളുമിതോര്‍ക്കിലസത്യമുള്ളതുര്‍വ്വീഃ 
നിരവധിയായ്‌ നിലയറ്റു നില്‍പ്പതെല്ലാ- 
മറിവിലെഴും പ്രകതിസ്വരൂപമാകും 


83 

നിഴലൊരു ബിംബമപേക്ഷിയാതെ നില്ലീ- 
ലെഴുമുലകെങ്ങുമബിംബമാകയാലേ 
നിഴലുമതല്ലിതു നേരുമല്ല വിദ്വാ- 
നെഴുതിയിടും ഫണിപോലെ കാണുമെല്ലാം. 


80 

തനു മുതലായതു സര്‍വ്വമൊന്നിലൊന്നി- 
ലനൃതവുമായതിനാലെയന്യഭാഗം 
അനുദിനമസ്തമിയാതിരിക്കയാലേ 
പുനരൃതരൂപവുമായ്പ്പൊലിഞ്ഞിടുന്നു. 


7 

തനിയെയിതൊക്കെയുമുണ്ടു തമ്മിലോരോ- 
രിനമിതരങ്ങളിലില്ലയിപ്രകാരം 

തനു, മുതലായതു സത്തുമല്ല, യോര്‍ത്താ- 
ലനൃതവുമല്ലതവാച്യമായിടുന്നു. 


22 


ആത്മോപദേശശതകം 


88 

സകലവുമുള്ളതുതന്നെ തത്വചിന്താ- 
ഗ്രഹനിതു സര്‍വ്വവൃമേകമായ്‌ ഗ്രഹിക്കും; 
അകമുഖമായറിയായ്യില്‍ മായയാം വന്‍- 
പക പലതും ഭൂമമേകിടുന്നു പാരം. 


80 

അറിവിലിരുന്ന സദസ്സിയെന്നസംഖ്യം 
പൊരിയിളകിബ്ദുവനം സ്പൂരിക്കയാലേ 
അറിവിനെ വിട്ടൊരു വസ്തരവന്യമില്ലെ- 
ന്നറിയണമീയറിവൈകരൂപ്യമേകും. 


) 

അനൃതമൊരസ്തിതയേ മറയ്ക്കുകില്ലെ- 
ന്നനുഭവമുണ്ടു സദസ്സിയെന്നിവണ്ണം 
അനുപദമസ്തിതയാലിതാവൃതം സദ്‌- 
ഘനമതിനാലേ കളേബരാദികാര്യം 


9] 

പ്രിയവിഷയം പ്രതിചെയ്യിടും പ്രയത്നം 
നിയതവുമങ്ങനെ തന്നെ നില്‍ക്കയാലേ 
പ്രിയമജമവ്യയമപ്രമേയമേകാന്‍ 
ദ്വയമിതുതാന്‍ സുഖമാര്‍ന്നു നിന്നിടുന്നു 


23 


ആത്മോപദേശശതകം 


02 

വ്യയമണയാതെ വെളിക്കു വേല ചെയ്യും 
നിയമമിരിപ്പതു കൊണ്ടു നിത്യമാകും 
പ്രിയമകമേ പിരിയാതെയുണ്ടിതിന്നീ 
ക്രിയയൊരു കേവലബാഹ്യലിംഗമാകും 


൭8 

ചലമുടലറ്റ തനിക്കു തന്റെയാത്മാ- 
വിലുമധികം പ്രിയവസ്തവില്ലയന ൮; 
വിലസിടുമാത്മഗതപ്രിയം വിടാതീ 
നിലയിലിരിപ്പതുകൊണ്ടു നിത്യമാത്മാ. 


94. 

ഉലകവുമുള്ളതുമായ്ക്കലര്‍ന്നു നില്‍ക്കും 
നില വലുതായൊരു നീതികേടിതത്രേ 
അറുതിയിടാനരുതാതവാങ്മനോഗോ- 
ചരമിതിലെങ്ങു ചരിച്ചിടും പ്രമാണം. 


ചി 

വിപുലതയാര്‍ന്ന വിനോദവിദ്യ മായാ- 
വ്യവഹിതയായ്‌ വിലസുന്ന വിശ്വവീര്യം 
ഇവളിവളിങ്ങവതീര്‍ണ്ണയായിടും, ത- 
ന്നവയവമണ്ഡകടാഹകോടിയാകും. 


24 


ആത്മോപദേശശതകം 


00 

അണുവുമഖണ്ഡവുമസ്തി നാസ്തിയെന്നി- 
ങ്ങനെ വിലസുന്നിരുഭാഗമായി രണ്ടും; 
അണയുമനന്തരമസ്തി നാസ്തിയെന്നീ- 
യനുഭവവും നിലയറ്റു നിന്നുപോകും. 


97 

അണുവറിവിന്‍ മഹിമാവിലങ്ഗമില്ലാ- 
തണയുമഖണ്ഡവുമന്നു പൂര്‍ണ്ണമാകും; 
അനുഭവിയാതറിവീലഖണ്ഡമാം ചിദ്‌- 
ഘനമിതു മൌനഘനാമുതാബ്ബിയാകും. 


9൫ 

ഇതുവരെ നാമൊരു വസ്തരവിങ്ങറിഞ്ഞീ- 
ലതിസുഖമെന്നനിശം കഥിക്കയാലേ 
മതി മുതലായവ മാറിയാലുമാത്മാ- 
സ്വതയറിയാതറിവെന്നു ചൊല്ലിടേണം. 


൭9 

അറിവഹമെന്നതുരണ്ടുമേകമാമാ- 
വരണമൊഴിഞ്ഞവനന്യനുണ്ടു വാദം, 
അറിവിനെ വിട്ടഹമന്യമാകുമെന്നാ- 
ലറിവിനെയിങ്ങറിയാനുമാരുമില്ല. 


25 


ആത്മോപദേശശതകം 


100 

അതുമിതുമല്ല സദര്‍ത്ഥ്മല്ലഹം സ- 
ച്ചിതമുതമെന്നു തെളിഞ്ഞു ധീരനായി 
സദസദിതി പ്രതിപത്തിയറ്റു സത്തോ- 
മിതിമുദുവായ്‌ മുദുവായമര്‍ന്നിടേണം! 


26 


